Kerala Gazette No. 12 dated 24th March 2009. 


PART I 


Section iii 


GOVER 


ERNMENT 


OF KERALA 
ന്നു : 


കേരള സർക്കാർ 


നിയമ ( നിയമ നിർമ്മാണ - എ ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 13737/ ലെഗ്. എ1/ 2008 / നിയമം 


തിരുവനന്തപുരം, 


2008 ആഗസ്റ്റ് 2 
1930, ശാവണം 11. 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള 
ബില്ലിന് 2008 ആഗസ്റ്റ് 1-ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെഉത്തരവിൻ പ്രകാരം, 


- വി . ജി. കുമാരി ഗിരിജ , 
നിയമ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


G . 737 /2008 /Kannur. 


2008- ലെ 25 -ാം ആക്റ്റ് 


2008 - ലെ ശമ്പളവും ബത്തകളും നൽകൽ ( ഭേദഗതി) 

ആക്റ്റ് 


1951- ലെ ശമ്പളവും ബത്തകളും നൽകൽആക്റ്റ് 

വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


രദ 


ഒരു 


ആക്റ്റ് 


പീഠിക . 1951- ലെ ശമ്പളവും ബത്തകളുംനൽകൽ ആക്റ്റ് ഇതിനുശേഷം കാണുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത്യുക്തമായിരിക്കയാൽ; 


-- ഭാരത റിപ്പബ്ലിക്കിന്റെ അമ്പത്തിഒമ്പതാം സംവത്സരത്തിൽ താഴെപ്പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു : 

-- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ആക്റ്റിന് 2008- ലെ ശമ്പളവും 
ബത്തകളും നൽകൽ ( ഭേദഗതി) ആക്റ്റ്എന്ന് പേര് പറയാം. 

( 2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
2 . 3 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1951- ലെ ശമ്പളവും ബത്തകളും നൽകൽ ആക്റ്റ് 
(1951- ലെ XIV ) ( ഇതിനു ശേഷം പ്രധാന ആക്റ്റ്എന്നാണ് പരാമർശിക്കപ്പെടുക) 3 -ാം 
വകുപ്പിൽ “രണ്ടായിരത്തിഅഞ്ഞൂറു രൂപ ” എന്ന വാക്കുകൾക്ക് പകരം “ഏഴായിരത്തി 
അഞ്ഞൂറു രൂപ ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

3. 4 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിലെ 4 -ാം വകുപ്പിൽ “രണ്ടായിരത്തി 
അഞ്ഞൂറു രൂപ ” എന്ന വാക്കുകൾക്ക് പകരം “ഏഴായിരത്തിഅഞ്ഞൂറു രൂപ ” എന്ന 
വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


- 4. 7 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിന്റെ 7 -ാം വകുപ്പിൽ, - 


- (i ) (1) -ാം ഉപവകുപ്പിൽ, “യാത്രാബത്തയ്ക്കുംദിനബത്തയ്ക്കും എന്ന വാക്കു 
കൾക്ക് പകരം, “യാത്രാബത്തയ്ക്കും, ആകസ്മിക ചെലവുകൾക്കും, ദിനബത്തയ്ക്കും” 
എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ് 

(ii ) (2 ) -ാം ഉപവകുപ്പിൽ “യാത്രാബത്തയ്ക്കും ദിനബത്തയ്ക്കും”എന്ന വാക്കു 
കൾക്ക് പകരം, “യാത്രാബത്തയ്ക്കും, ആകസ്മിക ചെലവുകൾക്കും, ദിനബത്തയ്ക്കും 
എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 


(iii ) (3) -ാം ഉപവകുപ്പിൽ, “യാത്രാബത്തയ്ക്കും ദിനബത്തയ്ക്കും എന്ന 
വാക്കുകൾക്കു പകരം “യാതാ ബ ത യ ം , ആക സ് മിക ചെല വു കൾക്കും, 
ദിനബത്തയ്ക്കും എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

(iv ) (4) -ാം ഉപവകുപ്പിൽ, “യാത്രാബത്തയക്കോ ദിനബത്തയക്കോ”എന്ന 
വാക്കുകൾക്കു പകരം “യാത്രാ ബ ത്ത യ് ക്കോ , ആകസ്മിക ചെല വു കൾക്കോ, 
ദിനബത്തയ്ക്കോ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

- 5. 8 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 8 -ാം വകുപ്പ്, ( 1) -ാം 
ഉപവകുപ്പിൽ, 

(i) ( എഎ ) ഖണ്ഡത്തിൽ, “മൂവായിരത്തിഅഞ്ഞൂറു രൂപ ”എന്ന വാക്കുകൾക്ക് 
പകരം, “ അയ്യായിരം രൂപ ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

- (ii ) ( ബി) ഖണ്ഡത്തിന്റെ ക്ലിപ്ത നിബന്ധനയിൽ, “ഏഴായിരത്തിഅഞ്ഞൂറു 
രൂപ ” എന്ന വാക്കുകൾക്ക് പകരം, “ പതിനായിരം രൂപ ” എന്ന വാക്കുകൾ ചേർക്കേ 
ണ്ടതാണ്; 


- 6. 8എ വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 6എ വകുപ്പ് (5) -ാം ഉപ 
വകുപ്പിൽ, “ നാലായിരം രൂപ ” എന്ന വാക്കുകൾക്ക് പകരം, “ അയ്യായിരം രൂപ ” എന്ന വാക്കു 
കൾ ചേർക്കേണ്ടതാണ്. 


7. 9എ വകുപ്പിന്റെ ഭേദഗതി. -- പ്രധാന ആക്ടിലെ 9എ വകുപ്പിൽ, - 

- (i) (1) -ാം ഉപവകുപ്പിൽ “അൻപത്തിനാലായിരം രൂപ ” എന്ന വാക്കുകൾക്ക് 
പകരം, “ ഒരു ലക്ഷത്തിഇരുപതിനായിരം രൂപ ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

(ii ) (1) -ാം ഉപവകുപ്പിന്റെ ക്ലിപ്തനിബന്ധനയിൽ, “ കേന്ദ്ര സർക്കാർ റെയിൽവേ 
യാത്രാക്കൂലിയിൽ കാലികമായ വർദ്ധനവ് വരുത്തുന്നതിന്ആനുപാതികമായി എന്ന വാക്കു 
കൾക്ക് പകരം, “ റെയിൽവേ യാത്രാക്കൂലിയിൽ അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ വിലയിൽ 
കാലികമായ വർദ്ധനവ് വരുത്തുന്നത് കണക്കിലെടുത്ത്” എന്ന വാക്കുകൾ ചേർക്കേണ്ടി 
താണ്. 


- 8. പട്ടിക പകരം ചേർക്കൽ. -- പ്രധാന ആക്ടിലെ പട്ടികയ്ക്കു പകരംതാഴെപ്പറയുന്ന 
പട്ടിക ചേർക്കേണ്ടതാണ്, അതായത്, - 


“പട്ടിക 


- 1. മന്ത്രിമാരും, സ്പീക്കറും, ഡെപ്യൂട്ടി സ്പീക്കറും, പ്രതിപക്ഷനേതാവും, ചീഫ് 
വിപ്പും; മന്ത്രിമാർക്കും സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും പ്രതിപക്ഷനേതാവിനും 
ചീഫ് വിപ്പിനും അവർ നടത്തുന്ന യാത്രകൾക്ക്താഴെപ്പറയുന്ന നിരക്കിൽ യാത്രാബത്തകളും, 
ആകസ്മിക ചെലവുകളും, ദിനബത്തകളും നൽകേണ്ടതാണ്. - 


(1) കേരള സംസ്ഥാനത്തിനകത്ത് 


- ( എ ) റോഡ്മാർഗ്ഗമുള്ള യാത്രകൾക്ക്, യാത്ര ചെയ്ത ദൂരം പരിഗണിക്കാതെ , 
കിലോമീറ്ററിന് എട്ട്രൂപ, കൂടാതെ സർക്കാർ വാഹനങ്ങളിലോ, വാടകയ്ക്കെടുത്ത വാഹന 
ങ്ങളിലോ അഥവാ സ്വന്തം വാഹനത്തിലോ ചെയ്ത യാത്രകൾക്കുള്ളആകസ്മികചെലവു 
കൾക്കായി കിലോമീറ്ററിന് അൻപത് പൈസ ; 

- ( ബി ) റോഡ് മാർഗ്ഗമുള്ള യാത്രകൾക്ക്, യാത്ര ചെയ്ത ദൂരം പരിഗണി 
ക്കാതെ, ഗസ്റ്റ്ഹൗസ് വാഹനം/ വകുപ്പ് വാഹനത്തിൽ യാത്ര ചെയ്താൽ, ആകസ്മിക 
ചെലവുകൾക്കായി കിലോമീറ്ററിന്അൻപത് പൈസ നിരക്കിൽ; 

( സി ) താമസത്തിന് അറുനൂറു രൂപ ഒരു ദിനബത്ത ; 


( ഡി ) ട്രെയിൻ മാർഗ്ഗമുള്ളയാത്രകൾക്ക് യഥാർത്ഥ യാത്രാക്കൂലിയും (ഒന്നാം 
ക്ലാസ്അല്ലെങ്കിൽ എയർകണ്ടീഷൻ ചെയ്തത്), കൂടാതെ ആകസ്മിക ചെലവുകൾക്കായി 
കിലോമീറ്ററിന്അൻപത് പൈസ ; 


- ( ഇ ) വിമാനത്തിലുള്ളയാത്രകൾക്ക് യഥാർത്ഥ യാത്രാക്കൂലിയും കൂടാതെ ആക 
സ്മിക ചെലവുകൾക്കായിഓരോയാത്രയ്ക്കും പരമാവധി നൂറ്റി ഇരുപത്തിയഞ്ച്രൂപ എന്ന 
തിനു വിധേയമായി യാത്രാക്കൂലിയുടെഅഞ്ചിലൊന്ന്; 


(2 ) കേരള സംസ്ഥാനത്തിന് പുറത്ത് - 

( എ ) റോഡ്മാർഗ്ഗമുള്ളയാത്രകൾക്ക്, യാത്ര ചെയ്ത ദൂരം പരിഗണിക്കാതെ, 
കിലോമീറ്ററിന് എട്ട്രൂപ നിരക്കിൽ കൂടാതെ സർക്കാർ വാഹനങ്ങളിലോ, വാടകയ്ക്കെ 
ടുത്ത വാഹനങ്ങളിലോ അഥവാ സ്വന്തം വാഹനത്തിലോ ചെയ്ത യാത്രകൾക്കുള്ള 
ആകസ്മിക ചെലവുകൾക്കായി കിലോമീറ്ററിന് അൻപത് പൈസ ; 


- ( ബി ) റോഡ് മാർഗ്ഗമുള്ള യാത്രകൾക്ക്, യാത്ര ചെയ്ത ദൂരം പരിഗണി 
ക്കാതെ, ഗസ്റ്റ്ഹൗസ് വാഹനം/ വകുപ്പ് വാഹനത്തിൽ യാത്ര ചെയ്താൽ, ആകസ്മിക 
ചെലവുകൾക്കായി കിലോമീറ്ററിന് അൻപത് പൈസ നിരക്കിൽ ; 


( സി ) എഴുനൂറു രൂപ ഒരു ദിനബത്ത ; 


( ഡി ) ട്രെയിൻ മാർഗ്ഗമോ അല്ലെങ്കിൽ വിമാനമാർഗ്ഗമോഉള്ള യാത്രകൾക്ക് 
ട്രെയിൻ മാർഗ്ഗമോഅല്ലെങ്കിൽ വിമാനമാർഗ്ഗമോ അതതുസംഗതിപോലെ, കേരള സംസ്ഥാ 
നത്തിനകത്ത്നടത്തുന്ന യാത്രകൾക്ക് അനുവദനീയമായ അതേ നിരക്കിൽ ; 


- II നിയമസഭയിലെ അംഗങ്ങൾ: - നിയമസഭയിലെ അംഗങ്ങൾക്ക്യാത്രാ ബത്തകളും, 
ദിനബത്തകളുംതാഴെപ്പറയുന്ന നിരക്കിൽ നൽകേണ്ടതാണ്: 


(1) കേരള സംസ്ഥാനത്തിനകത്ത്, - 


- ( എ ) റോഡ് മാർഗ്ഗമുള്ളയാത്രകൾക്ക്, യാത്ര ചെയ്ത ദൂരം പരിഗണിക്കാതെ, 
കിലോമീറ്ററിന് ആറു രൂപ നിരക്കിൽ ; 


- ( ബി ) അഞ്ഞൂറു രൂപ ഒരു ദിനബത്ത; 


(2 ) കേരള സംസ്ഥാനത്തിനു പുറത്ത് - 


- ( എ ) ട്രെയിൻ മാർഗ്ഗമുള്ള യാത്രകൾക്ക്- ഒരു ഒന്നാം ക്ലാസ്/ എയർകണ്ടീഷൻ 
ചെയ്ത രണ്ടാം ക്ലാസ്സ് റെയിൽവേ യാത്രാക്കൂലിയും കൂടാതെ കിലോമീറ്ററിന് ഇരുപത്തി 
അഞ്ച് പൈസ ; 


- ( ബി ) റോഡ് മാർഗ്ഗമുള്ളയാത്രകൾക്ക്യാത്ര ചെയ്ത ദൂരം പരിഗണിക്കാതെ 
ഓരോ കിലോമീറ്ററിനും നാലു രൂപ നിരക്കിൽ; 

( സി ) അറുനൂറു രൂപ ഒരു ദിനബത്ത. . 


( ശരിത്തർജ്ജമ ) 


എസ്. കുമാരി സുധ 
നിയമവകുപ്പ്അഡീഷണൽ സെക്രട്ടറി. 


